O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part I -Section ( iii ) 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


1 


നിയമ ( നിയമ നിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 7304 ലെഗ് . സി 2 / 2020 / നിയമം . 


2021 നവംബർ 14 
തിരുവനന്തപുരം 

1197 തുലാം 29 
1943 കാർത്തികം 23 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി 
ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമ സഭ പാസ്സാക്കിയ ഉപകാര മുള്ള ബില്ലിന് 2021 നവംബർ 
13 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 21 -ാം ആക്റ്റ് 
2021 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി ) ആക്റ്റ് 
1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റ് വണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 

ആക്റ്റ് 
പീഠിക . 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റ് ( 1980 - ലെ 20 ) ഇതിനുശേഷം 
- 

കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


2. 7 - Oo 


:: 


, 


1. ചുരുക്കപ്പേരും പ്രാരംഭവും .- ( 1 ) ഈ ആക്റ്റിന് 2021 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി ) 
ആക്റ്റ് എന്ന് പേര് പറയാം . 

( 2 ) ഇത് 2020 ഒക്ടോബർ 27 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ് . 
വകുപ്പിന്റെ ഭേദഗതി . - 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്ടിലെ ( 1980 - ലെ 20 ) 

- 
( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 7 -ാം വകുപ്പിൽ , 

( 1 ) ( 1 ) -ാം ഉപവകുപ്പിൽ എഴുപത്തിയഞ്ച് കിലോഗ്രാമിൽ ” എന്ന വാക്കുകൾക്കുപകരം 
“ അൻപത്തി അഞ്ച് കിലോഗ്രാമിൽ ' ' എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 

( 2 ) ( 1 ) -ാം ഉപവകുപ്പിന് ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( 1 എ ) മുപ്പത്തിയഞ്ച് കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വരുന്ന ഏതെങ്കിലും സാധനമോ 
സാധനങ്ങളോ യാതൊരു സ്ത്രീയും പ്രായപൂർത്തിയാകാത്ത ചുമട്ടുതൊഴിലാളിയും തലച്ചുമടായോ , 
ശരീരം കൊണ്ടാ 

ചുമന്നു കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ലാത്തതാണ് ' ' . 
43 -ാം വകുപ്പിന്റെ ഭേദഗതി .-- പ്രധാന ആക്റ്റിലെ 43 -ാം വകുപ്പിൽ , 

( 1 ) ( 1 ) -ാം ഉപ വകുപ്പിൽ “ വ്യവസ്ഥകൾ നടപ്പിൽ വരു ത്തു ന്ന തി നായി ” എന്ന 
വാക്കുകൾക്ക് ശേഷം “ മുൻകാല പ്രാബല്യത്തോടുകൂടിയോ പിൽക്കാല പ്രാബല്യത്തോടുകൂടിയോ 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 

( 2 ) ( 2 ) -ാം ഉപവകുപ്പിൽ ( ഡി ) ഖണ്ഡം ( ഇ ) ഖണ്ഡമായി പുനരക്ഷരം ചെയ്യേണ്ടതും , 
) 
പു ന ര ക്ഷരം 

ചെയ്യ പ്പെട്ട ( ഇ ) ഖണ്ഡ ത്തിന് മുമ്പായി താഴെ പ്പറ യുന്ന ഖണ്ഡം 
ചേർക്കേണ്ടതാണ് , അതായത് : 


ഒരേ സമയം 


3 . 


3 


അപ് കാ രം 


“ ( ഡി ) ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കുരുടെയും സേവനം സംബന്ധിച്ച 
നിബന്ധനകളും വ്യവസ്ഥകളും അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ; ' ' . 


4. റദ്ദാക്കലും ഒഴിവാക്കലും .- ( 1 ) 2021 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി ) ഓർഡിനൻസ് 
( 2021 - ലെ 127 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ 
ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതായോ 

എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ് . 


ശരിത്തർജ്ജമ 


റ്റി . രഘുനാഥ് , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


3 


നിയമ ( നിയമ നിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 15354 ലെഗ്.സി 2,2020 നിയമം . 


2021 നവംബർ 14 
തിരുവനന്തപുരം 

1197 തുലാം 29 
1943 കാർത്തികം 23 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി 
ഇതി നാൽ പ്രസിദ്ധപ്പെടു ത്തുന്നു . നിയമസഭ പാസ്സാക്കിയ ഉപകാര മുള്ള ബില്ലിന് 2021 നവംബർ 
13 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 20 -ാം ആക്റ്റ് 
2021 - ലെ കേരള കടകളും വാണിജ്യസ്ഥാപനങ്ങളും ( ഭേദഗതി ) ആക്റ്റ് 
1960 - ലെ കേരള കടകളും വാണിജ്യ സ്ഥാപനങ്ങളും ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 

ആക്റ്റ് 
പീഠിക . 1960 - ലെ കേരള കടകളും വാണിജ്യസ്ഥാപനങ്ങളും ആക്റ്റ് ( 1960 - ലെ 34 ) ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1 . 


2021 - ല 


2 . 


2-00 


ക്റ്റ് 


3 . 


4 


ചുരുക്ക് പേരും പാരം ഭ വും .- ( 1 ) ഈ ആക്റ്റിന് 

കേരള കട കളും 
വാണിജ്യസ്ഥാപനങ്ങളും ( ഭേദഗതി ) ആക്റ്റ് എന്ന് പേര് പറയാം . 

( 2 ) ഇത് 2020 നവംബർ 9 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ് . 

വകുപ്പിന്റെ ഭേദഗതി . - 1960 - ലെ കേരള കടകളും വാണിജ്യസ്ഥാപനങ്ങളും ആക 
( 1960 - ലെ 34 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 2 -ാം വകുപ്പിൽ ( 9 ) -ാം 
ഖണ്ഡത്തിനു ശേഷം താഴെ പറയുന്ന ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( 9 എ ) “ ലേബർ അഡ്മിനിസ്ട്രേറ്റർ ” എന്നാൽ ഈ ആക്റ്റിൻകീഴിൽ ഇൻസ്പെക്ടറായി 
വിജ്ഞാപനം ചെയ്യപ്പെട്ട സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നർത്ഥമാകുന്നു ; 

( 9 ബി ) “ ലേബർ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസം ” എന്നാൽ തൊഴിലുടമകൾക്കും 
തൊഴിലാളികൾക്കും ലേബർ അഡ്മിനിസ്ട്രേറ്റർമാർക്കും എല്ലാ പരിഹാരങ്ങളും ലഭ്യമാക്കുവാൻ 
വേണ്ടി തൊഴിൽ വകുപ്പിന്റെ ഉടമസ്ഥതയിലും പ്രവർത്തനത്തിലുമുള്ള ഒരു സോഫ്റ്റ് വെയർ 
എന്നർത്ഥമാകുന്നു . 

5 എ -ാം വകുപ്പിനുള്ള ഭേദഗതി . - പ്രധാന ആക്ടിലെ 5 എ -ാം വകുപ്പിൽ , 

( 1 ) ( 1 ) -ാം ഉപവകുപ്പിൽ “ അപേക്ഷ ബോധിപ്പിക്കേണ്ടതാണ് ' ' എന്ന വാക്കുകൾക്ക് 
മുൻപായി , “ ലേബർ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റും വഴി ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് ; 

( 2 ) ( 6 ) -ാം ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് 

" ( 6 ) ഈ ആക്റ്റിൻകീഴിൽ നൽകിയ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കു 
ന്നതിനുള്ള അപേക്ഷ , അതിന്റെ കാലാവധി അവസാനിക്കുന്നതിന് കുറഞ്ഞത് മുപ്പത് ദിവസം മുമ്പ് 
നൽകേണ്ടതും ലേബർ 

കമ്മീഷണറേറ്റ് 

ഓട്ടോമേഷൻ സിസ്റ്റം വഴി നിർണ്ണയിക്കപ്പെടാവുന്ന 
പ്രകാരമുള്ള ഫീസ് നൽകുന്നതിൻമേൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായി പുതുക്കി 
നൽകേണ്ടതുമാണ് . ' ; 

( 3 ) ( 7 ) -ാം ഉപവകുപ്പ് വിട്ടുകളയേണ്ടതാണ് . 

( 4 ) ( 8 ) –ം ഉപ വകു പ്പിൽ , “ ഈ ആക്ട് പ്രകാരം എന്ന വാക്കുകൾക്കു ശേഷം 
“ ലേബർ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം വഴി ' എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 

റദ്ദാ ക്കലും ഒഴിവാക്കലും , - ( 1 ) 2021 -ലെ കേരള കട കളും വാണിജ്യ സ്ഥാപ ന ങ്ങളും 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 123 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ 
ആക്ട് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതായോ 

എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ് . 


3 


ശരിത്തർജ്ജമ 


റ്റി . രഘുനാഥ് , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


5 


നിയമ ( നിയമ നിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 16 194 ലെഗ്.സി 2 / 2020 നിയമം . 


2021 നവംബർ 14 
തിരുവനന്തപുരം 

1197 തുലാം 29 
1943 കാർത്തികം 23 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി 
ഇതി നാൽ പ്രസിദ്ധ പ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാര മുള്ള ബില്ലിന് 2021 നവംബർ 
13 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 25 -ാം ആക്റ്റ് 
2021 - ലെ കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ( ഭേദഗതി ) ആക്റ്റ് 
1979 - ലെ കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ആക്ട് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 

ആക്റ്റ് 
പീഠിക . - 1979 - ലെ കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ആക്റ്റ് ( 1984 - ലെ 19 ) 
ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1 . 


2 . 


5-00 


ചുരുക്കപ്പേരും പ്രാരംഭവും .- ( 1 ) ഈ ആക്റ്റിന് 2021 - ലെ കേരള കശുവണ്ടി തൊഴിലാളി 

- 
ആശ്വാസ ക്ഷേമനിധി ( ഭേദഗതി ) ആക്റ്റ് എന്ന് പേര് പറയാം . 

( 2 ) ഇത് 2021 ഫെബ്രുവരി 10 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ് . 
വകുപ്പിന്റെ ഭേദഗതി . - 1979 - ലെ കേരള കശുവണ്ടി തൊഴിലാളി 
- 

ആശ്വാസ ക്ഷേമനിധി 
ആക്ടിലെ ( 1984 - ലെ 19 ) ( ഇതിനു ശേഷം പ്രധാന ആക്ട് എന്നാണ് പരാമർശിക്കപ്പെടുക ) 5 -ാം 
വകുപ്പിൽ , 

( 1 ) ( 1 ) -ാം ഉപവകുപ്പിൽ “ ഒരു രൂപ " എന്ന വാക്കുകൾക്കു പകരം രണ്ടു രൂപ ' എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ് ; 

( 2 ) ( 2 ) -ാം ഉപവകുപ്പിൽ “ ഒരു രൂപ ” എന്ന വാക്കുകൾക്കു പകരം ' രണ്ടു രൂപ ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ് ; 

( 3 ) ( 3 എ ) ഉപവകുപ്പിൽ , “ തുകയ്ക്ക് തുല്യമായ ഒരു തുക ' ' എന്ന വാക്കുകൾക്കു 
പകുതി തുകയ്ക്ക് തുല്യമായ ഒരു തുക ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് ; 


: 


പകരം 


3. റദ്ദാക്കലും ഒഴിവാക്കലും .- ( 1 ) 2021 - ലെ കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 128 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെ യും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ 
ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ് . 


ശരിർജ്ജമ 


റ്റി . രഘുനാഥ് , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.25 03:21:34 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


